Kerala Gazette No. 3 dated 19th January 2016 . 
PART I 


GOVERN 


മകൻ 
- 


2 സാക് 


VNMENT OF 


1 


OF KERALA 


കേരള സർക്കാർ 


ഇൻഫർമേഷൻ ആന്റ് പബ്ലിക് റിലേഷൻസ് ( എ ) വകുപ്പ് 


സർക്കുലർ -I 


നമ്പർ 10650 / എ3/ 12 / ഐ & പി .ആർ. 


തിരുവനന്തപുരം, 2015 ഡിസംബർ 11. 


വിഷയം: - ഐ & പി . ആർ. ഡി . - ജീവനക്കാര്യം - ഇൻഫർമേഷൻ & പബ്ലിക് 

റിലേഷൻസ് വകുപ്പ് തിരു വ ന ന്ത പു രത്ത് ഡ യ റ ക ട റേ റ്റി ലും 
എറണാകുളം മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലും 
അറ്റൻ ഡർ ( ഫോ ട്ടോ ഗാ ഫി - 873 0 - 1354 0 ) തസ് തി ക യിൽ 
തസ്തികമാറ്റം വഴിയുള്ള നിയമനം - അപേക്ഷ ക്ഷണിക്കുന്നത് - 

സംബന്ധിച്ച്. 
ഇൻഫർമേ ഷൻ & പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ തിരു വ ന ത പ രത്ത് 
ഡയറക്ടറേറ്റിലും എറണാകുളം മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലും 
അറ്റൻഡർ ( ഫോട്ടോഗ്രാഫി - 8730 - 13540 ) തസ്തികയിൽ ഓരോ ഒഴിവുകൾ 
നിലവിലുണ്ട്. കേരള പബ്ലിക് റിലേഷൻസ് സബോർഡിനേറ്റ് സർവ്വീസ് സ്പെഷ്യൽ 
റൂൾസ് പ്രകാരം ഇൻഫർമേഷൻ & പബ്ലിക് റിലേഷൻസ് വകുപ്പിലെ അറ്റൻഡർ 
( ഫോട്ടോ ഗ്രാഫി) തസ്തികയിലെ നിയമനം താഴെപറയും പ്രകാരമാണ്. 


(1) Recruitment by transfer from any other service . 


(2) By direct recruitment (in the absence of suitable hands for transfer ) 


ഇൻഫർമേഷൻ & പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ നിലവിലുള്ള 2 അറ്റൻഡർ 
( ഫോട്ടോഗ്രാഫി) തസ്തികയിൽ നിയമനം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന തസ്തിക 
മാറ്റം വഴിയുള്ള നിയമനത്തിന് ചട്ടപ്രകാരം അർഹതയുള്ളവരും താഴെ പറയുന്ന 
യോഗ്യതകളുമുള്ള സർക്കാർ വകുപ്പുകളിലെ ജീവനക്കാരിൽ നിന്നും ഇതോടൊപ്പം 
വ ച്ചിട്ടുള്ള പാഫോമ യിൽ അപേക്ഷ വകുപ്പ് മേധാ വി കൾ സ്വീക രിച്ച്, 
ഇത് സംബ ന്ധിച്ച ഗസറ്റ് വിജ്ഞാ പ നം വന്ന് രണ്ടാ ഴ് ച യ് ക്കു ള്ളിൽ ഈ 
വകുപ്പിൽ ലഭിക്കത്തക്ക വണ്ണം അയച്ചു തരു വാൻ താൽപ്പര്യ പ്പെടുന്നു . അപേക്ഷ 
സമർപ്പിക്കുന്നതിലും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ വകുപ്പിൽ നിന്നും വിടുതൽ 
ചെയ്യുന്നതിനും വകുപ്പ് മേധാവികളിൽ നിന്നുള്ളസമ്മതപത്രം കൂടി ലഭ്യമാക്കേണ്ടതാണ്. 


Qualifications 


(1) Literacy qualification as for Office Attendant. 


(2) Knowledge in Printing , Developing , Washing, Glacing, Mixing of 

chemicals etc . 


മിനി ആന്റണി, 
ഡയറക്ടർ. 


എല്ലാ വകുപ്പുമേധാവികൾക്കും. 


പ്രിൻസിപ്പൽ സെക്രട്ടറി, പൊതുഭരണ വകുപ്പ്/ നിയമ വകുപ്പ്/ ധനകാര്യ വകുപ്പ്. 
സെക്രട്ടറി, കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷൻ, തിരുവനന്തപുരം. 
സെകട്ടറി, നിയമസഭാ സെക്രട്ടേറിയറ്റ്, തിരുവനന്തപുരം. 
എല്ലാ മേഖലാ ഡെപ്യൂട്ടി ഡ യ റ ക് ടർ മാർക്കും/ ജില്ലാ ഇൻഫർമേ ഷൻ 
- ഓഫീസർമാർക്കും. 
ഇൻഫർമേഷൻ ഓഫീസർ, ട്രാവൻകൂർ പാലസ്, ന്യൂഡൽഹി. 
കൾച്ചറൽ ഡവലപ്മെന്റ് ഓഫീസർ, ടാഗോർ തീയേറ്റർ , തിരുവനന്തപുരം. 


ഡയറക്ടറേറ്റിലെ എല്ലാ ഓഫീസ് അറ്റൻഡന്റുമാർക്കും. 
കരുതൽ ഫയൽ ഓഫീസ് കോപ്പി. 


26 


PROFORMA 
Application for appointment by by -transfer to the post of Attender 
( Photography) on · 8730 - 13540 in the Information and Public Relations 
Department 


Through Proper Channel 


1. Name and Designation of the 

Candidate 


2. Department and Office in which 

the Candidate is working 


3. Scale of Pay 
4. Qualifications : 

(1) General 

( ii) Special qualification for the post 
5. Date of birth and age as on 1-1-2015 
6 . Date of appointment in Government 

Service 


: 
: 


7 . Date of appointment in the present post : 
8 . Total period of continuous service : 
9. Whether probation in the entry cadre 

declared or not 


Place : 


Date : 


Signature of the Candidate. 


I certify that service particulars of this candidate given above are correct 
with reference to his/ her service records kept in this office . 


Signature of Head of Office/ Department. 


(Office Seal) 


27 


